Reg . No. KL /TV (N )/ 19 


Government of Kerala 

198 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY . 


Vol. XXVII Trivandrum , Friday, 


27th August 1982 

[ No. 599 
5th Bhadra 1904 (Saka ) 


NOTICES 
UNDER SECTION 9 ( 5) OF THE KERALA LAND ACQUISITION ACT, 1961 

: ( Act 21 OF 1962) 
Notice is hereby given that the Government intend to take possession 
of the lands mentioned in the list below which are required for a public 
purpose under the Kerala Land Acquisition Act, 1961 (Act 21 of 1962). 

All persons interested in the lands are required to appear in person or 
by authorised agenton the date, timeand place noted below and to state/put in 
a statement in writing signed by themselves or their agents showing the nature 
of their respective interests in the lands and the amount and particulars 
of their claim to compensation for such interests in the lands and their 
objections, if any to the measurements made under section 8 of the Act. 
Note. - If the persons interested refuse to make a claim to compensation 

or omit without sufficient reasons, to make such claim , the 
amount to be awarded by the Court, in the event of a reference 
being made to it on application made by them shall in no case 
exceed the amount awarded by the Collector under section 11 of 

of the Act. 
താഴെ കൊടുത്തിരിക്കുന്ന ലിസ്ററിൽ പറഞ്ഞിട്ടുള്ളതും, 1961- ലെ കേരള 
സ്ഥലമെടുപ്പ് ആക° ററ ” (1962- ലെ 21 -ാം ആക്ററ്) ( പകാരം ഒരു പൊതു 
ക്കാര്യത്തിന് ആവശ്യമായിട്ടുളളതുമായ ഭൂമി കൈവശപ്പെടു ത്തുവാൻ ഗവൺ 
മെൻറ 9 ഉദ്ദേശിക്കുന്നുവെന്ന് ഇതിനാൽ നോട്ടീസ നൽകിയിരിക്കുന്നു . 
(പസ്തുത ഭൂമിയിൽ അവകാശബന്ധമുളള എല്ലാപേരും നേരിട്ടോ, അധികൃത 
ഏജൻറുമൂലമോതാഴെ പറയുന്ന തീയതിയിലും സ്ഥല ത്തും സമയത്തും ഹാജ 
രാകുകയും ഭൂമിയിൽ അവരോരോരുത്തർക്കുമുളള അവകാശബന്ധങ്ങളുടെ 

33 /3217/ S 


! 


വന 


സ്വഭാവവും ഭൂമിയിൽ അങ്ങനെയുളള അവകാശ ബന്ധങ്ങളെ സംബന്ധിച്ചി 
ടത്തോളം നഷ്ടപതിഫലത്തിന് അവർക്കുളള തേർച്ചയുടെതുകയും വിവര 
ങ്ങളും ആക്ററ് 8 -ാം വകുപ്പു പ്രകാരം എടുത്തിട്ടുളള അളവു സംബന്ധിച്ച് 
വല്ല ആക്ഷേപവുമുണ്ടെങ്കിൽ അതും ഏതാണെന്ന് കാണിച്ചുകൊണ്ട് പ്രസ്താ 

ചെയ്യുകയും അവരോ അവരുടെ ഏജൻറുമാരോ എഴുതി ഒപ്പിട്ട ഒരു 
സ്റേറററുമെൻറ് സമർപ്പിക്കുകയും ചെയ്യണമെന്ന്അവരോട് ആവശ്യപ്പെടുന്നു . 
കുറിപ്പ്: --അവകാശബന്ധമുളളവർ നഷ്ട പ്രതിഫലത്തിന് തേർച്ച ചെയ്യാൻ 

കൂട്ടാക്കാതിരിക്കുകയോ, മതിയായ കാരണമില്ലാതെ അങ്ങനെ തേർച്ച 
ചെയ്യാൻ വീഴ്ച ചെയ്യുകയോ ചെയ്യുന്നപക്ഷം അവരുടെഅപേ 
ക്ഷയിൻമേൽ കോടതിക്ക് റഫറൻസ് അയയ്ക്കുന്ന സംഗതിയിൽ 

കോടതി വിധിച്ചുകൊടുക്കേണ്ട തുക യാതൊരു സംഗതിയിലും 
ആക്റ 

11 -ാം വകുപ്പു പ്രകാരം കുളക്ടർ വിധിച്ചുകൊടുക്കുന്ന 
തുകയിൽ കവിയാൻ പാടില്ലാത്തതാകുന്നു . 

(1) 
LA2-539/ 80. 

27th August 1982 . 
Date , time and place of appearance - On 13-9-1982 at 10 a.m. before 
the Special Tahsildar L.A. (N.H.) No. III, Kovalam . 

PARTICULARS OF LANDS 

District - Trivandrum . 
Taluk - Trivandrum . 

Village - Palkulangara (Block III) . 
Sl. No. S No. 

Description 

Extent in 
H , 

Ares Sq.m. 
(1 ) (2) ( 3 ) 

(4 ) 
1370/6 Wet converted dry land 

17 91 
2 1364/2 

1 21 
3 1365/2 

0 

12 
4 1364/3 

12 15 
1371/2 Wet converted dry land 

8 50 
137213 

10 42 
1393/2 Wet ſand 

3 44 
8 1374| 6 

0 13 
9 137414 

2 53 
10 1373/2 

Partly wet converted 
dry land 

11 33 
11 1419/3 Wet land 

4 56 
12 1420/5 

3 24 
13 1420/3 

3 95 
14 1418/3 

22 86 
15 14262 

7 
16 1496/2 

3 04 
17 1429/4 Partly wet converted 
dry land 

31 
18 1429/2 

1 31 
19 1433/2 Wer converted dry land 

5 

26 
20 1432/2 Wet land 

11 1 

53 
21 1428/2 Partly wet converted 

2 

38 


1 


Dry land 


11 


13 


3 


15 


55 


1 


3 


1 


dry land 


3 


( 1) 


( 2 ) 
1434/2 
1431/2 


( 3 ) 
Wet converted dry land 

Wet land 


22 
23 


4 
12 


96 
35 


Total 


1 


51 


67 


Sy. No. 


(2 ) 
LA2-541 /80 . 

27th August 1982. 
Date , time and place of appearance - On 14-9-1982 at 11 a . m . before the 
Special Tahsildar L. A. (N.H.) No. III , Kovalam . 

PARTICULARS OF LANDS 

District - Trivandrum . 
Taluk - Trivandrum . 

Village - Palkulangara (Black IV) . 
Sl.No. 

Description 

Extent in 

Ates Sq.m. 
1520/4 Wet land 

8 80 
1518/3 

5 47 
151976 

6 95 
1530/2 Wet converted dry land 0 14 
1528/2 

2 93 
6 1518/5 Wet land 

6 07 
7 1523/2 

2 43 

" 
8 1515 

62 
9 

1517 Wet converted dry land 5 26 
1516 

2 25 
10 1514/7 

0 30 
11 1514/5 

0 20 
12 15132 

5 70 
13 1512/5 

55 
14 151216 

3 11 
15 1512/8 

3 10 
16 151217 

3 11 
17 1511/3 

0 65 
18 

151473 Wet converted dry land 1 91 
19 . 1524/2 Wet land 

3 44 
20 

1514/2 Wet converted dry land 2 63 


Dry land 


1 


9 ) 


Dry land 


1 


93 


99 


9 


Total 


67 


62 


( Sd .) 
Special Tahsildar (L. A.) , 

N. H. No. III . 


Kovalam . 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1982. 


1 


Reg. No. XL /TVNET 


Government of Kerala 

1982 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol. XXVII] Trivandrum , 


Friday , 


27th August 1982 

No. 598 
5th Bhadra 1904 ( Saka ) 


GOVERNMENT OF KERALA 


Public Works ( D ) Department 


NOTIFICATION 


No. 27327 /D1/82/PW . 

Dated , Trivandrum , 24th August 1982. 
S. R. O. No. 1043/82. - Whereas in exercise of the powers conferred by 
clause (a ) article 258 of the Constitution of India , the President has in 
notification No. 2/4/63 Judl. II dated 31-5-1963, entrusted the Government 
ofKerala with their consent, the functions of the CentralGovernment under 
the Kerala Land Acquisition Act, 1961 (21 of 1962), in relation to the 
acquisition of lands for the purpose of the Union in the State of Kerala ; 

And whereas, under subsection (1) of section 3 of the Kerala Land 
Acquisition Act, 1961 (21 of 1962), Notification (2 ) No. 33377 /D1/79/PW 
dated the 12th September 1979 in respect of the lands specified in the 
schedule below has been published in the Kerala Gazette Extraordinary 
No. 647 dated the 14th September , 1979 ; 

And whereas, the Government ofKerala are satisfied after considering 
the report made by the Collector under subsection (2 ) of section 5 of the 
Kerala Land Acquisition Act, 1961 (21 of 1962 ), that the lands specified in 
the schedule below have to be acquired for a public purpose ; 

Now , therefore, the Government of Kerala hereby declare under 
seccion 6 of the said Act that the lands specified in the schedule below and 
measuring 3 ares and 75 square metres be the same a little more or less , 

33 /3210 /B . 


2 


are needed for public purpose, to wit for the development of NH . 47 for 
forming of approaches to Mamom bridge km . 536/200 to 538/165 and under 
section 7 of the said Act direct the Special Tahsildar, Land Acquisition 
National Highway, Kazhakuttom to take order for the 

acquisiti 
onof the lands . 

A plan of the lands is kept in the office of the Special Tahsildar , 
Land Acquisition , National Highway , Kazhakuttom and may be inspected 
at any time during office hours. 


SCHEDULE 


District - Trivandrum 

Taluk - Chirayinkil 
Village --- Kizhuvalam -Koonthalloor 

(Kizhuvalam portion ) 
( The extent given is approximate ) 


Sl. No. 


Description 


sy. No. : and Subdivision No. 
New 

Old 


Extent 
Are Square 

metre 


1 


1366 


03 


50 


3518/10 
3518/11 


Dry land 
Dry land 


2 


1366 


00 


25 


Total extent 


03 


75 


Explanatory Note 
( This does not form part oi the notification but is intended to indicate 
its general purport.) 

It is necessary to acquire the land in Sy. No. 3518/10 & 11 of Keezhu 
valam Koonthalloor Village for forming approaches to Mamom bridge at 
KM 538 of NH 47. This notification is intended to achieve the above 
purpose . 

എസ്. ആർ, ഒ, നമ്പർ 1043 /82. - ഇൻഡ്യൻ ഭരണഘടനയുടെ258 -ാം അനു 
ച °ാദം (1) -ാം ഖൺഡംമൂലം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് 
( പ്രസിഡൻറ് 1963 മേയ് 31 -ാം തീയതിയിലെ 2|4 |63 ജുഡീഷ്യൽ II എന്ന 
നമ്പർ വിജ്ഞാപന പ്രകാരം കേരള സംസ്ഥാനത്ത് യൂണിയൻ ആവശ്യ 
ങ്ങൾക്കായി ഭൂമി വിലയ്ക്കെടുക്കുന്നതു സംബന്ധിച്ച് 1961 - ലെ കേരള 
സ്ഥലമെടുപ്പ്ആക്ററ് (1962- ലെ 21 ) അനുസരിച്ചുളള കേന ” ദ സർക്കാരിൻറ 
ചുമതലകൾ കേരള സർക്കാരിനെ അവരുടെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പി 
ച്ചിരിക്കുന്നതിനാലും ; 


3 


1961 - ലെ കേരള സ്ഥലമെടുപ്പു ആക്ററ് (1962 - ലെ 21 ) 3 -ാം വകുപ്പു 
(1) -ാം ഉപവകുപ്പു പ്രകാരമുളള് താഴെ പട്ടികയിൽ വിവരിച്ചിട്ടുളള ഭൂമിയെ 
സംബന്ധിച്ച് 1979 സെപ്ററംബർ 12 -ാം തീയതിയിലെ 33377| ഡി 1 / 79 / പി 
ഡബളൂ എന്ന നമ്പർ വിജ്ഞാപനം ( 2 ) 1979 സെപ്ററംബർ 14 -ാം തീയതി 
യിലെ 647 നമ്പർ അസാധാരണ കേരള 

ഗസററിൽ പ്രസിദ്ധീകരിച്ചിട്ടുളളു 
തിനാലും ; 

വില് 
താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളള ഭൂമി പൊതു ആവശ്യത്തിനായി 
യക്കെടുക്കേണ്ടതാണെന്ന് 1961 ലെ കേരള സ്ഥലമെടുപ്പ് ആക്ററ” (1962- ലെ 
21 ) 5 -ാം വകുപ്പ്( 2) -ാം ഉപവകുപ്പു പ്രകാരമുളള കളക്ടറുടെറിപ്പോർട്ട് പരി 
ഗണിച്ചതിനുശേഷം കേരള സർക്കാരിന് ബോദ്ധ്യപ്പെട്ടിരിക്കുന്നതിനാലും; 

ഇപ്പോൾ , അതിനാൽ, കേരള സർക്കാർ , (പസ്തുത ആക്ററ് 6 -ാം വകുപ്പു 
( പകാരംതാഴെ പട്ടികയിൽ വിവരിച്ചിട്ടുളളതും 3 ആർ 75 ച.മീററർ വിസ്തീർ 
ജത്തിൽ അൽപ്പംകൂടുതലോ കുറവോ വരുന്നതുമായ ഭൂമി ഒരു പൊതു 
ആവശ്യത്തിന് അതായത് നാഷണൽ ഹൈവേയുടെ വികസനത്തിനുവേണ്ടി 
536/200 മുതൽ 538/165 കി . മി .വരെമാമം പാലത്തിന്അപോച്ച് നിർമ്മിക്കുന്ന 
തിന് ആവശ്യമാണെന്ന് ഇതിനാൽ പ്രഖ്യാപിക്കുകയും പ്രസ്തുത ആക്റ് 
7 -ാം വകുപ്പു പ്രകാരം പ്രസ്തുത ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള ഉത്തരവ് 
വാങ്ങാൻ കഴക്കൂട്ടംനാഷണൽ ഹൈവേ സ്ഥലമെടുപ്പ് സ്പെഷ്യൽ തഹശീൽ 
ദാരോട് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു . 

( പസ്തുത സ്ഥലത്തിന്റെ ഒരു പ്ലാൻ കഴക്കൂട്ടം നാഷണൽ ഹൈവേ 
സ്ഥലമെടുപ്പ് സ്പെഷ്യൽ തഹശീൽദാരുടെആഫീസിൽ സൂക്ഷിച്ചിട്ടുളളതും 
ആഫീസ് സമയത്ത 

എപ്പോൾ വേണമെങ്കിലും അതു പരിശോധിക്കാവുന്ന 
തുമാണ്. 


പട്ടിക 


ജില്ല - തിരുവനന്തപുരം 

താലുക്ക്-ചിറയിൻകീഴ 
വില്ലേജ് - കീഴ° വലം കുന്തല്ലൂർ 

( കീഴ°വലം ഭാഗം) 
(സുമാർ വിസ്തീർണ്ണമാണ്നൽകിയിരിക്കുന്നത്) 


വിവരണം 


വിസ്തീർണ്ണം 


കമനമ്പർ സർവേ നമ്പരും 

സബ് ഡിവിഷൻ 

നമ്പരും 
പുതിയത 

പഴയത 
1 3512/10 1366 
3518jil 

1366 


ആർ. 


ച.മീ. 


പുരയിടം 


03 


50 


00 


25 


ആകെ വിസ്തീർണ്ണം 


03 


75 


വിശദീകരണക്കുറുപ്പ് 


( ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ അതിന്റെ പൊതു ഉദ° ദേശം 
വ്യക്തമാക്കുന്നതിനുദ്ദേശിച്ചുകൊണ്ടുളളതാണ്.) 
നാഷണൽ ഹൈവേയുടെ 

538 -ാം കി . മീറററിൽ മാമം പാലത്തിന 
അ g( പാച്ച്പണിയുന്നതിന് കീഴ°വലം കുന്തല്ലൂർ വില്ലേജിലെ 3518/ 10 - ഉം 
11- ഉം സർവ്വേ നമ്പരുകളിലെ സ്ഥലം വിലയ്ക്കെടുക്കേണ്ടത് ആവശ്യമായി , 
രിക്കുന്നു . മുകളിൽ പറഞ്ഞ ആവശ്യം നിറവേറ്റുന്നതിന് ഉദ്ദേശിച്ചു കൊണ്ടു 
ളളതാണ് ഈ വിജഞാപനം. 


By order of the Governor, 

T. SANKARAN, 
Joint Secretary to Government.. 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS , 

TRIVANDRUM, 1982, 


